Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


V 
GOVERN 


സ : 


at 9 


ട 


न्य 


अपत 


KERALA GAZETTE 
- കേരള ഗസറ്റ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


7th September 2010 
2010 സെപ്റ്റംബർ 7 
16th Bhadra 1932 
| 1932 ഭാദ്രം 16 


| 35 
നമ്പർ 


വാല്യം 55 


PART III 
Notifications by Heads of Departments 

Agriculture Department 


പുനർ ടെണ്ടർ/ ലേലപ്പരസ്യം 


ിച്ച ദർഘാസ 
പണ്ട്, ഐ .എൽ 
മുദ്രവച്ച 


നമ്പർ ഇ ( 2 ) - 107 /2010 - 11 . 


2010 ആഗസ്റ്റ് 19 . 


പാലക്കാട് ജില്ലയിൽ എരുത്തേൻപതിയിൽ പ്രവർത്തി 
ക്കുന്ന ഐ . എസ്. ഡി . ഫാമിലെ സ്റ്റോറിൽ സൂക്ഷിച്ചിരിക്കുന്ന 
1405 കിലോ കശുവണ്ടി താഴെ ചേർക്കുന്ന നിബന്ധനകൾക്ക് 
വിധേയമായി വിൽപ്പന നടത്തുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


4 . 


നിബന്ധനകൾ 


3. പൂരിപ്പിച്ച ദർ ഘാ സു കൾ 28 - 9 - 2010 ചൊവ്വാഴ്ച ച 

2 മണിക്കുള്ളിൽ സൂപ്രണ്ട്, ഐ . എസ്. ഡി . ഫാം , 
എരു തേൻപതി എന്ന വിലാ സ ത്തിൽ മുദ്ര വച്ച 
കവറിനുള്ളിൽ ലഭിച്ചിരിക്കേണ്ടതാണ്. കവറിനു മുകളിൽ 
“കശു വണ്ടി ടെണ്ടർ 2010 - 11 എന്ന് വ്യക്ത മായി 
എഴുതിയിരിക്കണം. 
ദർഘാസ് ഫോറത്തിൽ നിർദ്ദിഷ്ട സ്ഥാനത്ത് 1405 
കിലോ കശു വ ണ്ടിക്ക് പക ര മാ യി നൽകു വാൻ 
തയ്യാറുള്ള തുക പ്രത്യേകമായി അക്കത്തിലും അക്ഷര 
ത്തിലും മലയാളം, ഇംഗ്ലീഷ് ഭാഷയിൽ വ്യക്തമായി 
എഴുതിയിരിക്കണം. 
5. ടെണ്ടർ ഫോറത്തിന്റെ 6 -ാം പേജിൽ പറഞ്ഞിരിക്കുന്ന 
എഗ്രിമെന്റ് 50 രൂപ മുദ്രപത്രത്തിൽ ടൈപ്പ് ചെയ്ത് 
ഒപ്പിട്ട് തരേണ്ടതാണ്. 
മുദ്രവച്ച ദർ ഘാ സു കൾ 28 - 9 - 2010 ചൊവ്വാഴ്ച ച 

വൈകുന്നേരം 3 മണിക്ക് ഫാം സൂപ്രണ്ടോ ഫാം സൂപ്രണ്ട് 
അധികാരപ്പെടുത്തുന്ന ആളോതുറന്ന്പരിശോധിക്കുന്നതും 
ടെണ്ടർ സമർപ്പിച്ചവരെ ഉൾപ്പെടുത്തി പരസ്യലേലം 
നടത്തുന്നതും ഏറ്റവും കൂടിയ നിരക്ക് രേഖപ്പെടുത്തി 
യി രിക്കുന്ന ആളുടെ പേർക്ക് താൽക്കാലിക മായി 
ഉറപ്പിക്കുന്നതുമായിരിക്കും. 


1. ദർഘാസ് ഫോറങ്ങൾ പ്രവർത്തി ദിവസം രാവിലെ 
10 മണി മുതൽ 2010 സെപ്റ്റംബർ 28 -ാം തീയതി 
12 മണിവരെ ഫോറത്തിന്റെ വിലയും നികുതിയും 
ഓഫീസിൽ അടച്ച് വാങ്ങേണ്ടതാണ്. ആയതിന്റെ വില 
യാതൊരു കാരണവശാലും തിരികെ നൽകുന്നതല്ല. 


പ 
. 


2. ദർഘാസിൽ പങ്കെടുക്കുന്ന കക്ഷികൾ 1,000 രൂപ 
നിര ത ദ വ്യ തുക ഫാം സൂപ്രണ്ടിന്റെ പേർക്ക് 
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, ചിറ്റൂർ ബ്രാഞ്ചിൽ 
മാറാൻ പറ്റുന്ന ഡി . ഡി. ആയി സമർപ്പിക്കേണ്ടതാണ്. 


27th JULY 2010) 


AGRICULTURE DEPARTMENT 


| 118 


7. താൽക്കാ ലി ക മായി ഉറപ്പിക്കു ന്ന ദർഘാ സു കൾ 
ബന്ധ പ്പെട്ട മേല ധി കാ രി ക ളുടെ അ നു മ തിക്ക് 
വിധേയമായി സ്ഥിരപ്പെടുത്തുന്നതും ഇത് സംബന്ധിച്ച് 
മേലധികാരികളുടെ തീരുമാനം അന്തിമവുമായിരിക്കും. 


8. ദർഘാസ് ഉറപ്പിച്ച് കിട്ടുന്ന വ്യക്തി മൊത്തം തുകയുടെ 
മൂന്നിലൊന്ന് ഭാഗം ടെണ്ടർ കഴിഞ്ഞ് 5 ദിവസത്തി 
നുള്ളിൽ ടി ഫാം സൂപ്രണ്ടിന്റെ പേർക്ക് സ്റ്റേറ്റ് ബാങ്ക് 
ഓഫ് ട്രാവൻകൂർ, ചിറ്റൂർ ബ്രാഞ്ചിൽ മാറാൻ പറ്റുന്ന 
ഡി. ഡി . ആയി സമർപ്പിക്കേണ്ടതാണ്. 


10 . പ്രത്യേക കാരണമൊന്നും കൂടാതെ ഈ ദർഘാസ് റദ്ദ 
ചെയ്യുവാനോ മാറ്റിവയ്ക്കുവാനോ ഉള്ള അധികാരം 
ഫാം സൂപ ണ്ടിന് ഉണ്ടാ യി രിക്കും. ഏതെങ്കിലും 
കാരണവശാൽ ദർഘാസ് സംബന്ധിച്ച തീയതി അവധി 
ആകുന്നപക്ഷം അതിനടുത്ത പ്രവർത്തി ദിവസം ഈ 
നിബ ന്ധ ന കൾക്ക് വിധേയ മായി ഇട പാ ടു കൾ 

നടത്തുന്നതാണ്. 
11 . കൂടാതെ മറ്റു സർക്കാർ ദർഘാസുകൾക്കുള്ള നിയമങ്ങളും 

നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. 
12. കൂടു തൽ വിവ ര ങ്ങ ൾക്ക് ഐ . എസ്. ഡി . ഫാം 

ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 
13. വൈകി യെ ത്തുന്ന ടെണ്ട റു കൾ യാതൊരു 

കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 


9. ദർഘാസ് സ്ഥിര പ്പെടു ത്തി ക്കൊണ്ടുള്ള അറിയിപ്പ് 
ലഭിച്ചാലുടൻ തന്നെ പ്രസ്തുത വ്യക്തി ബാക്കി തുക 
അടച്ചശേഷം 7 ദിവസത്തിനുള്ളിൽ സ്വന്തം ചെലവിൽ 
കശുവണ്ടി ഫാം സ്റ്റോറിൽ നിന്നും നീക്കം ചെയ്യേണ്ടതാണ്. 


ഫാം സൂപ്രണ്ടിന്റെ കാര്യാലയം, 

ഐ . എസ്. ഡി . ഫാം , 
- എരുത്തേൻപതി, പാലക്കാട്. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


